Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNM 


കേരള 


ള സർക് 


കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2018 ജൂൺ 19 
19th June 2018 
1193 മിഥുനം 5 
5th Mithunam 1193 


നമ്പർ 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


1940 ജേഷ്ഠം 29 
29th Jyaishta 1940 


PART III 
Dairy Development Department 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
നമ്പർ സി1/ 2656 / 2017 . 

| 2018 മേയ് 25. 
വിഷയം: - ക്ഷീര വികസന വകുപ്പ് - എറണാകുളം - 

ബ്രഹ്മപുരം ക്ഷീരോല്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഇ . 209 ( ഡി ) 
ആപ്കോസ് സമാപ്തീകരിക്കുന്നതിനായി 
കേരള സഹ ക ര ണ സംഘം നിയമം 
വകുപ്പ് 72 ( 1) പ്രകാരം ലിക്വിഡേറ്ററായി 
പട്ടി മറ്റം ക്ഷീര വികസന ഓഫീസറെ 

നിയമിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം: - ( 1) പട്ടിമറ്റം ഡയറി ഫാം ഇൻസ്ട്രക്ടർ- 2 - ന്റെ 

സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി 
റിപ്പോർട്ട്. 
(2 ) ഈ ഓഫീസിലെ 26 - 3 - 2018 - ലെ ഇതേ 

നമ്പർ കത്ത്. 
വടവുകോട് ബ്ലോക്കിലെ ബ്രഹ്മപുരം ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 209 ( ഡി ) ആപ്കോസ്- ൽ 
പാൽ സംഭരണമില്ലാത്തതിനാൽ ദീർഘ നാളായി പ്രവർത്തനം 
നിലച്ചിട്ടുള്ളതാണെന്നും നിലവിൽ ഈ പ്രദേശത്ത് സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലായെന്ന് 
ഒന്നാം പരാമർശപ്രകാരം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണ്. 
ആയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പരാമർശ പ്രകാരം 


ജില്ലാ സഹകരണ ബാങ്ക് സർക്കിൾ സഹകരണ യൂണിയൻ 
ഇ . ആർ. സി . എം . പി . യു . എന്നിവയ്ക്ക് കത്ത് നൽകുകയും 
ഇ . ആർ. സി . എം . പി . യു ., ജില്ലാ സഹകരണ ബാങ്ക്, 
സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവ നാളിതു വരെ 
മറുപടി നൽകിയിട്ടില്ലാത്തതുമാകുന്നു . ഈ സാഹചര്യത്തിൽ 
സംഘം സമാപ്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ 
കേരള സഹകരണ സംഘം നിയമം 71 ( 2) സ്വീകരിക്കാവുന്ന 
താണെന്ന് എനിക്ക് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . 

- ഉത്തരവ് 
മേൽ സാഹചര്യത്തിൽ ബ്രഹ്മപുരം ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 209 ( ഡി ) ആപ്കോസ് 
കേരള സഹകരണ സംഘം നിയമം 71 ( 2 ) വകുപ്പനുസരിച്ച് 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാ 
ണെന്ന് കാണുന്നു . ആയതിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സഹകരണ സംഘം 72 ( 1) വകുപ്പനുസരിച്ച് പട്ടിമറ്റം ക്ഷീര വികസന 
ഓഫീസറെ ലിക്വി ഡേ റ്ററായി നിയമിച്ചു ത്ത ര വാ കു ന്നു . 
ലിക്വിഡേറ്ററുടെ കാലാവധി ഈ ഉത്തരവ് തീയതി മുതൽ 
പ്രന്തണ്ട്മാസം ആയിരിക്കുന്നതും നിശ്ചിത കാലാവധിക്കകം 
നടപടികൾ പൂർത്തിയാക്കി പ്രസ്തുത വിവരങ്ങൾ രേഖാമൂലം 
ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz . No. 25 /2018/DTP (Dairy Development). 


283 


